Regn . No. KERBIL / 2012 / 45073 

dated 5 - 9 - 2012 with RNI 


കേരള സർക്കാർ 
Government of Kerala 

2014 


Reg. No . KL / TV ( N )/ 634/2012 -14 


T 


GOVERN 


E 


ക 


( 


കേ 


രള സർക 
WMent of t 


KERALA 


LE = 


കേരള ഗസററ് 
KERALA GAZETTE 


ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 

PUBLISHED BY AUTHORITY 


വാല്യം 3 


തിരുവനന്തപുരം, 

ചൊവ്വ 


2014 മേയ് 20 
20th May 2014 

1189 ഇടവം 6 
6th Idavam 1189 


നമ്പർ 


Vol. III 


No. 


Thiruvananthapuram , 

Tuesday 


1936 വൈശാഖം 30 
30th Vaisakha 1936 


PART III 
Stores Purchase 


Jails Department 


ദർഘാസ് പരസ്യം 


നമ്പർ ഡി. ജെ . കെ -5 /2014 /( ii )/ 1. 


2014 ഏപ്രിൽ 19. 


- കൊല്ലം ജില്ലാ ജയിലിലെ ചപ്പാത്തി യൂണിറ്റിലേക്ക് 
വാണിജ്യാടിസ്ഥാനത്തിൽ ചപ്പാത്തി നിർമ്മിക്കുന്നതിനാവശ്യമായ 
ആട്ടമാവ് 2014 -15 സാമ്പത്തികവർഷത്തിൽ 1- 6- 2014 മുതൽ 31- 8 
- 2014 വരെ (മൂന്ന് മാസ കാ ല യ ള വി ലേ ക്ക് ) 
ദിവസേന ഏകദേശം 200 കിലോയോളം വിതരണം ചെയ്യുവാൻ 
താൽപ്പര്യമുള്ള സ്ഥാപനങ്ങൾ വ്യക്തികളിൽ നിന്നും മുദ്രവെച്ച 
ദർഘാസുകൾ ക്ഷണിച്ചുകൊള്ളുന്നു . 


സൂപണ്ട്, ജില്ലാ ജയിൽ, കൊല്ലം എന്ന 
വിലാ സ ത്തിൽ സമർപ്പി ക്കേ ണ്ട താ ണ് . ദർഘാ സിന്റെ 
അടങ്കൽ തുക 5,00,000 ആയിരിക്കും. 

ദർഘാസുകൾ 1 % നിരതദ്രവ്യം സഹിതം സമർപ്പിക്കേണ്ട 
അ വ സാന തീയതി 26 - 5 - 2014 പകൽ 11 മണിക്കാണ്. 
ദർഘാസുകൾ സമർപ്പിച്ചവരുടെയോ, അല്ലെങ്കിൽ അവരുടെ 
പതി നിധികളുടെയോ സാന്നിദ്ധ്യത്തിൽ അന്നേ ദിവസം 
4 മണിക്ക് ടെണ്ടറുകൾ തുറക്കുന്നതായിരിക്കും. 

താമ സിച്ച് ലഭിക്കുന്ന ടെണ്ട റു കൾ യാതൊരു 
കാര ണ വ ശാലും സ്വീക രി ക്കു ന്ന ത ല്ല . ടെണ്ടർ നിരക്ക് 
31- 8 - 2014 വരെ പ്രാബല്യത്തിലുണ്ടായിരിക്കണം. 


ഇന വിവരം - ആട്ടമാവ് (ചക്കി ഫ്രഷ്). 

മുദ്രവച്ച ദർഘാസുകൾ അടങ്ങിയ കവറിന് മുകളിൽ 
പങ്കെടുക്കാൻ ഉദ്ദേശിക്കുന്ന ദർഘാസിന്റെ പേര് എഴുതി 


The cost of the tender form should not be refunded 
under any circumstances. The sale of tender forms will be 
closed at 4 p. m . on 19 -5 - 2014 . 


Cheques, Postage Stamps etc . shall not be accepted 
towards the cost of tender form nor will the form be sent 
by V.P.P. The lowest tender will be accepted by the order 
of the DGP & CS , Thiruvananthapuram . DGP & CS , 
Thiruvananthapuram has also the power to reject any 
tender without any reason . 


സൂപ ണ്ട്, ജില്ലാ ജയിൽ, കൊല്ല ത്തിന്റെ 
ഓഫീസിൽ രൊക്കം പണമടച്ചാൽ പ്രവർത്തി ദിവസങ്ങളിൽ 
പ്രവർത്തി സമയത്ത് ദർഘാസ് ഫോറം ലഭിക്കുന്നതാണ്. 
ടെണ്ടർ ഫോറത്തിന്റെ വില : 
അസ്സൽ - 1,500 + 5 % വാറ്റ്. 
ഡ്യൂപ്ലിക്കേറ്റ് - 800 + 5 % വാറ്റ്. 
ദർഘാസ് ഫോറത്തിന് നൽകുന്ന വില യാതൊരു 
കാ ര ണ വ ശാലും മടക്കി നൽകു ന്ന ത ല്ല . ദ ർ ഘാ സ് 
ഫോറ ങ്ങ ൾ കൈമാ റാ ൻ പാടു ള്ള ത ല്ല . ദർഘാസ് 
ഫോറ ത്തിന്റെ വിൽപ്പന 19 - 5 - 2014 , 4 മണിക്ക് 
അവസാനിക്കുന്നതാണ്. 

ദർഘാസ് ഫോറം വി. പി. പി.- യായി അയയ്ക്കുകയോ 
ചെക്ക് പോസ്റ്റേജ് സ്റ്റാമ്പ്മുതലായവ ഫോറത്തിന്റെ വിലയായി 
സ്വീകരിക്കുകയോ ചെയ്യുന്നതല്ല. ബഹു . ഡി. ജി . പി . ആന്റ് 
സി . എ സ് . അവർകളുടെ ഉത്ത ര വിൻപ്രകാരം ടെണ്ടറിൽ 
പങ്കെടുത്തവരിൽ ഏറ്റവും കുറഞ്ഞ നിരക്ക് രേഖപ്പെടുത്തിയ 
സ്ഥാപനത്തിന്റെയോ/ വ്യക്തിയുടെയോ ടെണ്ടർ സ്ഥിരപ്പെടുത്തു 
ന്ന താ യിരിക്കും. യാതൊരു കാരണവും കൂടാതെ ടെണ്ടർ 
നിരസിക്കുന്നതിനുള്ള അധികാരം ബഹു . ഡി. ജി. പി ആന്റ് സി. 
എസ്. അവർകളിൽ നിക്ഷിപ്തമായിരിക്കും. 

ടെണ്ടറിനെ സംബ ന്ധിച്ച വി വ ര ങ്ങ ൾ പ്രവർത്തി 
സമ യ ങ്ങ ളിൽ ജില്ലാ ജയിൽ സൂപ്രണ്ട് ആ ഫീ സിൽ 
ബന്ധപ്പെട്ടാൽ അറിയാവുന്നതാണ്. 


Further details of the tender is available from the 
Office of the Superintendent, District Jail , Kollam during 
office hours . 


Office of the Superintendent, 
District Jail, Kollam. 


( Sd.) 
Superintendent. 


No.DJK - 5 /2014/ (ii) /1 . 


19th April 2014. 


Sealed tenders are invited for the supply of Atta for 
3 months from 1 -6 - 2014 to 31- 8 - 2014 onwards as a 
quantity of 200 kg. per day for the use of chappathy 
making unit of District Jail, Kollam for the financial year 
2014 -15. 


Details of Items— Atta (Chakki Fresh ). 


The tender should be superscribed with the name of 
tender and addressed to the Superintendent, District Jail 
Kollam . The PAC of the tender will be 5, 00,000 Last date 
and time for receipt of tender with 1 % E .M . D will be at 11 
a . m . on 26 - 5 - 2014 and will be opened at 
4 p . m . on the same day in the presence of such tenderers 
or their authorised representatives who may be present at 
that time. 


Tender will not be accepted after 26 -5 - 2014 . The rates 
quoted must be valid up to 31- 8 - 2014 . The tender form 
may be obtained from the office of the Superintendent, 
District Jail, Kollam . 


The application for tender form should be 
accompanied by cash remittance as detailed below : 


Cost of tender form : 


Original - " 1 ,500 + 5 % VAT. 
Duplicate — 800 + 5 % VAT. 


